© 


Regn . No. KERBIL /2012 /45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2020 


Reg . No. KL / TV ( N ) / 634/ 2018-20 


GOVERNMENT 


സ് ക 


OF 


KERALA 


കേരള ഗസററ് 


KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

ചൊവ്വ 


വാല്യം 9 


2020 ആഗസ്റ്റ് 25 
25th August 2020 

1196 ചിങ്ങം 9 
9th Chingam 1196 


നമ്പർ 


" } 


34 


Vol. IX 


No. 


Thiruvananthapuram , 

Tuesday 


1942 ഭാദം 3 
3rd Bhadra 1942 


PART III 


Labour Department 


നോട്ടീസ് 


( 1) 


നമ്പർ ബി -90 2020. 


2020 ജൂലൈ 23 . 


15 


ന 


അന്വേഷണം നടത്തി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അപ്രകാരമുള്ള 
ആശിതരാണെന്ന് അവകാശപ്പെടുന്ന മറ്റാരെങ്കിലുമുണ്ടെങ്കിൽ 
അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് 
ഗസറ്റിൽ പരസ്യ പ്പെടുത്തി ദിവ സ ത്തി നക 
കോടതി മുമ്പാകെ എഴുതി സമർപ്പിക്കേ ണ്ടതും ആയത് 
തെളിയിക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട സമയത്തിനകം യാതൊരു 
അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ കെട്ടിവെച്ച നഷ്ടപരിഹാരത്തുക 
മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ്. 
അ തി നു ശേ ഷം സമർപ്പി ക്കുന്ന അവ കാ ശ വാ ദ ങ്ങ ൾ 
പരിഗണിക്കുന്നതല്ല . 


(2 ) 


മാനേജർ , ലക്ഷ്മി എസ്റ്റേറ്റ്, കെ . ഡി . എച്ച് . പി . കമ്പനി 
പ്രൈവറ്റ് ലിമിറ്റഡ്, മൂന്നാർ എന്ന തൊഴിലുടമയുടെ കീഴിൽ ജോലി 
നോക്കി വരവെ 5-10-2009 -ാം തീയതിയിൽ ജോലിക്കിടയിലുണ്ടായ 
അ പ ക ട ത്തിൽ മ ര ണ മ ടഞ്ഞ ശീ . തങ്ക മ ണി , സൗത്ത് 
ഡിവിഷൻ , ലക്ഷ്മി എസ്റ്റേറ്റ്, മൂന്നാർ എന്ന തൊഴിലാളിയുടെ 
ആശ്രിതർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനായി തൊഴിലുടമ 
? 80,000 (എൺപതിനായിരം രൂപ മാത്രം ) ഈ കോടതിയിൽ 
കെട്ടിവച്ചിട്ടുണ്ട്. തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാരം ആക്ട് 
1923 - ലെ 2 ( 1 ) ( ഡി ) വകുപ്പിൽ നിർവചിച്ച പ്രകാരം ടിയാന്റെ 
മരണസമയത്തെ ആശിതരായി ( 1 ) ശ്രീമതി സമുദ്രകനി ( ഭാര്യ ) , 
സൗത്ത് ഡിവി ഷൻ , ലക്ഷ് മി എസ്റ്റേറ്റ്, മൂ ന്നാർ , 
ഇടുക്കി-685 612 , ( 2 ) ശ്രീ . മുത്തു പേച്ചി ( മകൾ ) , സൗത്ത് 
ഡിവിഷൻ , ലക്ഷ്മി എസ്റ്റേറ്റ്, മൂന്നാർ , ഇടുക്കി -685 612 , 
( 3 ) ( ശീമ തി രാജ കനി ( മ ക ൾ , സൗത്ത് ഡിവി ഷൻ , 
ലക്ഷ്മി എസ്റ്റേറ്റ്, മൂന്നാർ, ഇടുക്കി-685 612 എന്നി വർ 
മാത്രമേ ഉള്ളൂവെന്ന് മൂന്നാർ അസിസ്റ്റന്റ് ലേബർ ഓഫീസർ 


നമ്പർ ബി -9112020 . 


2020 ജൂലൈ 23 . 


മാനേജർ, ലക്ഷ്മി എസ്റ്റേറ്റ്, കെ , ഡി . എച്ച് . പി . കമ്പനി 
പവറ്റ് ലിമിറ്റഡ് , മൂന്നാർ എന്ന തൊഴിലുടമയുടെ കീഴിൽ ജോലി 
നോക്കി വരവെ 19-5-2012 -ാം തീയതിയിൽ ജോലിക്കിടയിലുണ്ടായ 
അപകടത്തിൽ മരണമടഞ്ഞ ശ്രീമതി രാജമ്മ , വെസ്റ്റ് ഡിവിഷൻ , 
ലക്ഷ്മി എസ്റ്റേറ്റ്, മൂന്നാർ എന്ന തൊഴിലാളി യുടെ 
ആശ്രിതർക്ക് എംപ്ലോയീസ് കോംപൻസേഷൻ നൽകുന്നതിനായി 
തൊഴിലുടമ ? 80,000 ( എൺപ തി നാ യിരം രൂപ മാത്രം ) 


Gaz . No. 34 / 2020 / DTP ( Labour ) . 


309 


74 


KERALA GAZETTE 


[PART III 


ഈ കോടതിയിൽ കെട്ടിവെച്ചിട്ടുണ്ട്. തൊഴിലാളികൾക്കുള്ള 
നഷ്ടപരിഹാരം ആക്ട് 1923 - ലെ 2 ( 1 ) ( ഡി ) വകുപ്പിൽ 
നിർവചിച്ച പ്രകാരം ടിയാളുടെ മരണസമയത്തെ ആശ്രിതനായി 
ശ്രീ . മുനിയാണ്ടി ( ഭർത്താവ്), വെസ്റ്റ് ഡിവിഷൻ , ലക്ഷ്മി എസ്റ്റേറ്റ്, 
മൂന്നാർ, ഇടുക്കി-685 612 ( പാറ യ്ക്കൽ വീട്, ടീ കമ്പനി , 

ബൈസൺവാലി, ഇടുക്കി-685 565 ) എന്നയാൾ മാത്രമേ 
ഉള്ളൂ വന്ന് മൂന്നാർ 

അ സി സ്റ്റന്റ് 

ലേബർ ഒാഫീ സർ 
അന്വേഷണം നടത്തി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു . അപ്രകാരമുള്ള 
ആശ്രിതരാണെന്ന് അവകാശപ്പെടുന്ന മറ്റാരെങ്കിലുമുണ്ടെങ്കിൽ 
അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് 
ഗസറ്റിൽ പരസ്യ പ്പെ ടുത്തി 

ദിവ സ ത്തി നകം ഈ 
കോടതി മുമ്പാകെ എഴുതി സമർപ്പി ക്കേ ണ്ടതും ആയത് 
തെളിയിക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട സമയത്തിനകം യാതൊരു 
അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ കെട്ടിവച്ച നഷ്ടപരിഹാരത്തുക 
മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തിക്ക് വിതരണം ചെയ്യുന്നതാണ്. 
അതി നു ശേ ഷം സമർപ്പിക്കു ന്ന അവ കാ ശ വാ ദ ങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


15 


ഇൻഡസ്ട്രിയൽ 

ട്രൈബ്യൂണലിന്റെ 
കാര്യാലയം, ഇടുക്കി, 
പീരുമേട്. 


( ഒപ്പ്) 
എംപ്ലോയീസ് കോമ്പൻസേഷൻ 

കമ്മീഷണർ & 


ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണൽ. 


310 


